Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


WGOVERNA 


( 


ERALA 


RNMENTS 


ാർ 
OF KER 


त्यनव अपत 


P 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st August 2010 
2010 ആഗസ്റ്റ് 31 
9th Bhadra 1932 
- 1932 ഭാദ്രം 9 


വാല്യം 55 | 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


(3 ) 


2 , 600 


2 


നമ്പർ ജി . ഡബ്ല . ഇ . 983/ 2009. 

2010 ജൂ ലൈ 29 . 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആ ഫീ സർ, 
ഭൂജലവകുപ്പ്, എറണാകുളംതാഴെ പറയുന്ന പ്രവൃത്തികൾക്കു 
വേണ്ടി പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രാഥമിക 
എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മത്സരസ്വഭാവമുള്ള പ്രത്യേകം 
മുദ്രവെച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
30 - 8 - 2010 മുതൽ 6 -9 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ ഭൂജല വകുപ്പ് 
എറ ണാ കു ളം ജില്ലാ ഓഫീസിൽനിന്നും ലഭിക്കു ന്ന തും 
6 - 9- 2010 ഉച്ചയ്ക്ക് 2 മണിവരെ ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകിട്ട് 3 മണിക്ക് ജില്ലാ ആഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം അവധിയായാൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽ ദർഘാസ് സംബന്ധിച്ച 
എല്ലാ നടപടിക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 

ദർഘാസ് നമ്പരും 
ക്രമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
- (1) 

(2 ) 
ജി. ഡബ്ല . ഇ . 2/2010- 11 മുളന്തുരുത്തി 
ബ്ലോക്ക് പഞ്ചായത്തിലെ അമ്പാടിമല 
ഐ . റ്റി. സി. യിൽ പുതുതായി കുഴിച്ച കുഴൽ 


(2 ) 
കിണറിൽ 1. 5 എച്ച്. പി . സബ് 
മേഴ്സിബിൾ പമ്പ് ( ഐ എസ് ഐ 
മാർക്ക്ഡ് ) 5000 ലിറ്റർ ശേഷിയുള്ള 
വാട്ടർ ടാങ്ക്, പൈപ്പുകൾ എന്നിവ 
സപ്പെ ചെയ്ത് പമ്പ്, പമ്പ് ഹൗസ്, 
പമ്പിംഗ് മെയിൻ, വിതരണ ശൃംഖല 
എന്നിവ സ്ഥാപിച്ച് പ്രവർത്തനസജ്ജ 
മാക്കുക -രൂപ 1,00,300 
ജി. ഡബ്ല . ഇ . 3/ 2010 - 11 - അങ്കമാലി 
22M1mlgpengolbei INKEL KSIDC 
യിൽ 150 മി. മീ . വ്യാസമുള്ള രണ്ട് 
കുഴൽ കിണറുകൾ നിർമ്മിക്കുക, കുഴൽ 
കിണറിൽ 180 മി. മീ . വ്യാസമുള്ള 
പി. വി. സി. പൈപ്പ് കേസിംഗ് ആയി 
ഉപയോഗിക്കുക -രൂപ 73, 300 
ജി .ഡബ്ലു . ഇ . 4/2010- 17 - എറണാകുളം ജില്ല 
യിലെ പുത്തൻവേലിക്കര, പൈങ്ങോട്ടൂർ, 
കളവങ്ങാട് ഗ്രാമപഞ്ചായത്തുകളിൽ വരൾച്ചാ 
ദുരിതാശ്വാസ പദ്ധതിയുടെ ഭാഗമായി 14 
ഹാന്റ് പമ്പുകളിൽ കേടായ സ്പെയർ 
പാർട്ട്സുകൾ മാറ്റി നന്നാക്കി പ്രവർത്തന 
സജ്ജമാക്കുക - രൂപ 77 ,000 


1, 900 


3 


- രൂപ 


2 ,000 


4th MAY 2010 ] 


GROUND WATER DEPARTMENT 


നിരതദ്രവ്യം 


2,000 രൂപ . 


ക്വട്ടേ ഷൻ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 31- 8- 2010 ഉച്ചയ്ക്ക് 1 മണി. 


ലേല തീയതിയും സമയവും 31- 8- 2010 വൈകിട്ട് 3 മണി 
മുതൽ. 


ക്വട്ടേ ഷൻ തുക പരി ശോ ധി ക്കുന്ന സമയം - ലേലം 
കഴിഞ്ഞാലുടൻ. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി . 

പണി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1- ന് കരാർ 
ഉറപ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം, ക്രമനമ്പർ 2 - ന് 
കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 10 ദിവസം, ക്രമനമ്പർ 
3- ന് കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 20 ദിവസം. 

ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡാഫ്റ്റായോ 
സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ് ( പമാ ണ ങ്ങൾ പര സ് പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭി ക്കു ന്നതും നിര ത ദ വ്യം കെട്ടി വയ്ക്കാ ത്ത തു മായ 
ദർ ഘാസുകൾ സ്വീക രി ക്കു ന്ന ത ല്ല . നിര ത ദ വ്യം ജില്ലാ 
ഓഫീസർ, ഭൂജല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . 
ദർഘാസുകൾ അംഗീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതി 
നു മുള്ള അധികാരം ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഭൂജല വകുപ്പിലെ 
ദർഘാസ് സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ഇതിനും ബാധക 
മായിരിക്കും. ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഭൂജല 
വകുപ്പ് എറണാകുളം ജില്ലാ ആഫീസിൽ നിന്നും എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്ന 
താകുന്നു . 
ജില്ലാ ഓഫീസ്, 
സിവിൽ സ്റ്റേഷൻ, 

(ഒപ്പ്) 
എറണാകുളം, കൊച്ചി-682 030. - ജില്ലാ ഓഫീസർ. 


ക്വട്ടേഷനിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. 


ലേലശേഷം ക്വട്ടേഷൻ തുക പരിശോധിക്കുന്നതാണ്. 
ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുകയും പ്രസ്തുത 
തുക ഒടുക്കുവാൻ തയ്യാറായി വരുന്നയാളുടെ ക്വട്ടേഷൻ 
ലേലം നിജപ്പെടുത്തുന്നതും അദ്ദേഹം 50 % തുക ഉടൻതന്നെ 
കെട്ടിവെക്കേ ണ്ട തു മാ ണ്. 4 % വാറ്റ് ചേർത്ത തുകയിൽ 
ബാക്കി തുക 3 ദിവസത്തിനുള്ളിൽ അടച്ച് സാധനങ്ങൾ 
കൊണ്ടുപോകേണ്ടതാണ്. മറ്റ് സർക്കാർ ദർഘാസ്/ ലേല 
ങ്ങൾക്കുള്ളനിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


എന്തെ ങ്കിലും കാര ണ ത്താൽ ലേല ദിവസം ഒഴിവു 
ദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ലേലം നട ത്തു ന്ന താ യി രിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 
ജില്ലാ ആഫീസുമായി ബന്ധപ്പെടുക. 


ലഘു ലേല ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ഡി. ജി . ടി . 77 /2007 . 

2010 ആഗസ്റ്റ് 2. 
ഭൂജല വകുപ്പ്തൃശ്ശൂർ ജില്ലാ ആഫീസിലെ ഡില്ലിംഗി 
നോടനുബന്ധിച്ച് ഉപയോഗശൂന്യമായ 166 ഇനം സാധനങ്ങൾ 
പരസ്യമായി ലേലം ചെയ്യുന്നതിന് മത്സരസ്വഭാവമുള്ള മുദ 
വെച്ച ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറുടെ 
കാര്യാലയം, സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി. ഒ., തൃശ്ശൂർ- 680 002. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


